Government of Kerala 
കേരള സർക്കാർ 

2010 


Reg . No. രജി. നമ്പർ 
KL / TV ( N )/ 12/ 2009 - 2011 


a 


സ 
MENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


- No. | 15 


Vol. LV ) 
വാല്യം 55 ] 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


13th April 2010 
2010 ഏപ്രിൽ 13 
23rd Chaithra 1932 
1932 ചൈതം 23 


നമ്പർ 


മ്യൂസിയം മൃഗശാല വകുപ്പ് 


പുനർ ദർഘാസ് പരസ്യം 


നമ്പർ എം . ഇസഡ്. ( ഇ ) - 3914 / 2009. 


2010 മാർച്ച് 20. 


- തൃശ്ശൂർ സംസ്ഥാന മ്യൂസിയം മൃഗശാലയിലെ ക്ലോക്ക് റൂം 1-5 -2010 
മുതൽ 30 - 4-2011 വരെ താഴെ പറയുന്ന നിബന്ധനകൾക്ക് വിധേയമായി 
മേലാദായത്തിന് പ്രവർത്തിപ്പിക്കുന്നതിന് ഈ മേഖലയുമായി ബന്ധ 
പ്പെട്ട 

- പരി ച യ സ മ്പ ന്ന രായ 
കരാറുകാരിൽ നിന്നും ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


നിബന്ധനകൾ 


1. ക്ലോക്ക് റൂമിൽ സൂക്ഷിക്കുന്ന വസ്തുക്കൾക്ക് സന്ദർശകരിൽ നിന്നും 

2 രൂപയിൽ കൂടുതൽ വാങ്ങാൻ പാടില്ല . 
2. എല്ലാ ദിവസവും രാവിലെ ( തിങ്കളാഴ്ച ഒഴികെ) 8. 45 മുതൽ 

വൈകിട്ട് 6 .30 മണി വരെ ക്ലോക്ക് റൂം 

പ്രവർത്തിപ്പിക്കേണ്ടതാണ്. 
3. സാധനങ്ങൾ പരാതിക്കിടയില്ലാത്തവിധം ഇടവേളയില്ലാതെ വാങ്ങി 

സൂക്ഷിക്കേണ്ടതും തിരിച്ച് അതാത് വ്യക്തികൾക്ക് നൽകേണ്ടതുമാ 


ണ്. 


4. സ്ഥാപ നത്തിന്റെ മേല ധി കാ രിയുടെ വിദഗ് ദ്ധാ ഭി പാ യ 

ത്തിന്റെയും നിർദ്ദേശത്തിന്റെയും അടിസ്ഥാനത്തിൽ ക്ലോക്ക് റൂം 
പ്രവർത്തിപ്പിക്കേണ്ടതാണ്. 


5. ക്വട്ടേ ഷൻ പിടിക്കുന്ന കരാ റു കാ രൻ ക്വട്ടേ ഷൻ തുക 

അഡ്വാൻസായി ഓഫീസിൽ നൽകേണ്ടതാണ്. 


6. ക്ലോക്ക് റൂം നടത്തിപ്പിൽ എന്തെങ്കിലും അസൗകര്യം 
ഉണ്ടാകു ന്ന പക്ഷം കറേറ്ററോ/ ഓ ഫീസ് സൂപ്രണ്ട് 
മുഖനയോ ടി സംഗതി സൂപ ണ്ടിന്റെ ശ്രദ്ധ യിൽ 
കൊണ്ടുവരേണ്ടതാണ്. 


7. ഈ ഓഫീസിലെ സെക്യൂരിറ്റി ഗാർഡുമാരുടെ സഹായ 

സഹകരണം ആവശ്യമായ സമയത്ത് തേടാവുന്നതാണ്. 


8. ക്ലോക്ക് റൂം നടത്തിപ്പ് സംബന്ധിച്ച് ഡയറക്ടർക്ക് ഏത് 

സമയത്ത് പ ന രാ ലോ ചന നട ത്താ വു ന്നതും 
അതിൻമേൽ എടുക്കുന്ന തീരുമാനം അന്തിമവുമായിരിക്കും. 


9. വകു പ്പു ദ്യോഗസ്ഥ രുടെ നിർദ്ദേ ശ ങ്ങൾ കൃത്യമായി 

പാലിച്ചു കൊണ്ടും പൊതു ജ ന ങ്ങ ളിൽ നിന്നും 
യാതൊ രു വിധ പരാ തി ക്കി ട ന ൽകാ തെ യും 
വകുപ്പിന് തൃപ്തികരമാകത്തക്ക വിധത്തിലും വേണം 
ക്ലോക്ക് റൂം പ്രവർത്തിപ്പിക്കേണ്ടത്. 


10. ക്ലോക്ക് റൂമിന്റെ പ്രവർത്തനം കാര്യക്ഷമമല്ലെന്ന് കണ്ടാൽ 

നഷ്ടപരിഹാരം ഈടാക്കി കരാർ റദ്ദ് ചെയ്യുന്നതിനുള്ള 
പൂർണ്ണ അധികാരം ഡയറക്ടറിൽ നിക്ഷിപ്തമായിരിക്കും. 


ദർഘാസുകൾ ഡയറക്ടർ, മ്യൂസിയം മൃഗശാലാ വകുപ്പ്, 
തിരുവനന്തപുരം- 695 033 എന്ന വിലാസത്തിൽ ആയിരിക്കണം 
അയയ്ക്കേ ണ്ട ത് . ടെണ്ടർ ഫോമുകൾ 16 - 4 - 2010 മുതൽ 
21-4 - 2010 വൈകുന്നേരം 3.30 മണിവരെ ഓഫീസിൽ നിന്നും 
ലഭിക്കുന്നതാണ്. പൂരിപ്പിച്ച മുദ്രവച്ച ദർഘാസുകൾ 22 - 4- 2010 
ഉച്ചയ്ക്ക് 1 മണിവരെ സ്വീകരിക്കുന്നതും അന്നേദിവസം 3. 30 - ന് 
ദർഘാസുകൾ സമർപ്പിച്ചവരുടെയോ അവർ ചുമതലപ്പെടുത്തു 
ന്നവരുടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. താമസിച്ച് 
ലഭിക്കുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . 


ടെണ്ടർ ഫോറം ആവശ്യമുള്ളവർ തൃശ്ശൂർ സംസ്ഥാന 
മ്യൂസിയം മൃഗ ശാലാ സൂപ ണ്ടിന്റെ പേരിൽ അപേക്ഷ 
നൽകേണ്ടതും ഫോമിന്റെ വിലയായ 400 രൂപയും 4 % വാറ്റും, 
ഡ്യൂപ്ലിക്കേറ്റിന് 200 രൂപയും 4 % വാറ്റും ഒടുക്കേണ്ടതുമാണ്. 
ക്വാട്ട് ചെയ്ത തുകയുടെ 20 % വരുന്ന തുകയ്ക്ക് സമാനമായ 
സോൾവൻസി സർട്ടിഫിക്കറ്റ് ടെണ്ടറിനോടൊപ്പം വയ്ക്കേ 
ണ്ടതാണ്. ടെണ്ടർ ഫോമുകൾ കൈമാറാവുന്നതല്ല . കൂടാതെ 
ക്വാട്ട് ചെയ്യുന്ന തുകയുടെ 1 % നിരതദ്രവ്യമായി ഡയറക്ടറുടെ 
പേരിൽ മാറാവുന്ന ഡി . ഡി . യും ടെണ്ടർ ഫോമിനോടൊപ്പം 
സമർപ്പിക്കേണ്ടതാണ്. ടെണ്ടറുകൾ യാതൊരു കാരണവും 
കൂടാതെ നിരസിക്കാനും മാറ്റി വയ്ക്കാനുമുള്ള അധികാരം 
ഡയറക്ടറിൽ നിക്ഷിപ്തമാണ്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ 
വിവ ര ങ്ങ ൾ തൃശ്ശൂർ സംസ്ഥാന മ്യൂസിയം മൃഗ ശാ ലാ 
സൂപ്രണ്ടിന്റെ ഓഫീസിൽ നിന്നും പ്രവർത്തിസമയങ്ങളിൽ 
അറിയാവുന്നതാണ്. 


മ്യൂസിയം മൃഗശാലാ 
ഡയറക്ടറുടെ കാര്യാലയം, 
തിരുവനന്തപുരം. 


( ഒപ്പ്) 

ഡയറക്ടർ 
( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


